Kerala Gazette No. 18 dated 1st May 1979 . 
PART II 


കര നിയമസഭാ സെക്രട്ടേറിയററ് 

വിജ്ഞാപനം. 
നമ്പർ, 2892/എൽ, എ . 4 എ /79. തിരുവനന്തപുരം, 1979 മാർച്ച് 11. 

കേരള നിയമസഭയുടെ നടപടികമവും കാര്യനിർവ്വഹണവും സംബന്ധിച്ച 
ചട്ടങ്ങളിലെ 69-ാം ചട്ടപ്രകാരം 1979- ലെ കേരള സിവിൽ കോടതി ( ഭേദഗതി) 
ബിൽ, ഉദ° ദേശകാരണങ്ങളുടെ വിവരണത്തോടും ധനകാര്യ 
ത്താടും കൂടി പ്രസിദ °ധപ്പെടുത്തുന്നു . 

ഡോക്ടർ ആർ. പ്രസന്നൻ, 

സെകട്ടറി, 
നിയമസം, 


മാറാണ 


അഞ്ചാം കേരള നിയമസം 109 -ാം നമ്പർ ബിൽ 

1979- ലെ കേരള സിവിൽ കോടതി ( ഗതി). ബിൽ 
1957- ലെ കേരള സിവിൽ കോടതി ആക്ററ് വീണ്ടും ഭേദഗതി ചെയ്യുന്ന 
തിനുളള ഒരു ബിൽ, 

പീടിക. - താഴെപ്പറയുന്ന ആവശ്യത്തിലേക്ക് 1957- ലെ കേരള സിവിൽ 
കോടതി ആക്ററ് വീണ്ടും ഭേദഗതി ചെയ്യുന്നത് യുക്തമായിരിക്കുകയാൽ; 

ഇൻഡ്യൻ റിപ്പബ്ലിക്കിന്റെ മുപ്പതാം സംവൽസരത്തിൽ താഴെപ്പറയും 
( പ്രകാരം നിയമമുണ്ടാക്കുന്നു : 

1. ചുരുക്കപ്പേര്. ഈ ആക്ററിന് 1979 - ലെ , കേരള സിവിൽ കോടതി 
( ഗതി) ആക്റ്റ് എന്ന് പേർ പറയാം. 

2. പുതിയ 20 സി വകുപ്പ് കൂട്ടിച്ചേർക്കൽ. - 1957- ലെ കേരള സിവിൽ 
കോടതി ആക് റീൽ (1957 - ലെ 1) 20 ബി എന്ന വകുപ്പിനുശേഷം,താഴെപ്പറയുന്ന 
വകുപ്പ് കൂട്ടിച്ചേർക്കേണ്ടതാണ് , അതായത്: 

* 20 സി . ചട്ടങ്ങൾ നിയമസഭമുമ്പാകെ വയ്ക്കേണ്ടതാണ്. ഈ ആക്റ 
( പകാരം ഉണ്ടാക്കുന്ന ഏതൊരു ചട്ടവും, അതുണ്ടാക്കിയശേഷം ആകുന്നത 

സഭയുടെ മുമ്പാകെ, അതു സമ്മേളിച്ചിരിക്കുമ്പോൾ , ഒരു സമ്മാന 
ത്തിലോ അഥവാ തുടർച്ച. യായ രണ്ടു സമ്മേളനങ്ങളിലോ അടങ്ങിയിരിക്കാവുന്ന 
ആകെപതിനാലു ദിവസത്തേയ്ക്ക് വയ്ക്കേണ്ടതും അത് അപകടം വച്ച 
സമ്മാനമോഅഥവാ ഉടൻതുടർന്നുവരുന്നസമ്മളനമോഅവസാനിക്കുന്നതിനു 
മുമ്പ് നിയമസം, ചട്ടത്തിൽ എന്തെങ്കിലും ദഗതി വരുത്തുകയോഅഥവാ 
ചട്ടം ഉണ്ടാക്കേണ്ടതില്ലെന്ന് തീരുമാനിക്കുകയോ ചെയ്യുന്നെങ്കിൽ ചട്ടത്തിന 
അതിനുശേഷം, അതതുസംഗതിപോലെ അങ്ങനെയുളള ദഗതി ചെയ്ത 
-രൂപത്തിൽ മാത്രം പ്രാബല്യം ഉണ്ടായിരിക്കുകയേം അഥവാ പ്രാബല്യമില്ലാ 

G , 958 . 


വഗം 


തിരിക്കുകയോചെയ്യുന്നതാണ്; എന്നിരുന്നാലും അങ്ങനെയുളള ഏതെങ്കിലും 
രൂപപ്പെടുത്തലോ അഥവാ പാബല്യമില്ലാതാക്കലോ ആ ചട്ടത്തിൻകീഴിൽ 
മുമ്പു ചെയ്ത ഏതിൻറഎങ്കിലും സാധുതയ്ക്ക് ഭംഗം വരാത്തവിധമായിരി 
താണ്, 

ഉദ്ദേശകാരണങ്ങളുടെ വിവരണം 
കേരള നിയമസഭയുടെ ഉപനിയമ . നിർമ്മാണത്തിൻമേലുളള കമ്മററി 
അതിന്റെ ആറാമത്തേയു • എട്ടാമത്തെയും റിപ്പോർട്ടുകളിൽ എല്ലാ ആ കറു 
കളിലും, അതിൻകീഴിൽ ഉണ്ടാക്കുന്ന ചട്ടങ്ങളും വിജ്ഞാപനങ്ങളും നിയമ 
സം മുമ്പാകെ വയ്ക്കുന്നതിന്, അങ്ങനെയുളള വ്യവസ്ഥ ഇപ്പോൾതന്നെ 
ഇല്ലാത്ത സംഗതികളിൽ, വ്യവസ്ഥ ചെയ്യുന്നതിന് അനുയോജ്യമായ നടപടി 
സർക്കാർ കൈക്കൊളേളണ്ടതാണെന്ന് ശുപാർശ ചെയ്യുകയുണ്ടായി. 

1957 - ലെ കേരള സിവിൽക്കോടതി ആകൗററിൽ അതിന്റെകീഴിൽ പുറപ്പെടു 
വിച്ച ചട്ടങ്ങളും വിജ്ഞാപനങ്ങളും നിയമസം മുമ്പാകെ വയ്ക്കുന്നതിന് 
വ്യവസ്ഥയില്ല. ആക്ററിൽ സർക്കാരിനും ഹൈക്കോടതിക്കും ചട്ടങ്ങൾ 
ഉണ്ടാക്കുന്നതിന് വ്യവസ്ഥയുണ്ട്. സർക്കാരിനും ഹ ളോ ട തി ക്കു ം 
വിജ്ഞാപനങ്ങൾ പുറപ്പെടുവിക്കുന്നതിനും കുടി് ആക്റ് അധികാരപ്പെടു 
ത്തുന്നുണ്ട്. സംസ്ഥാനത്തെ സിവിൽ ജില്ലകളായി വിഭജിക്കുന്നതിനും, 
അങ്ങനെയുളള ജില്ലകളുടെ പരിധിയോ . എണ്ണമോ വ ക ത പ ാ സ ക പ്പ് 3 

ന്നതിനാ, ഒരു സബോർഡിനേറ കോടതിയിൽ നിയമിക്കപ്പെടേണ്ട 
സബോർഡിനേററ് - ജെ ഡ ° ജി മാ രു ടെ യോ ഒരു മുൻസിഫ് കോടതിയി ൽ 
നിയമിക്കപ്പെടേണ്ട - മുൻസിഫ്മാരുടെയോ എണ്ണം നിശ്ചയിക്കുന്നതിനോ 
ഒരു ജില്ലയിലെ ഒരു നിർദിഷ്ട പ്രദേശത്ത് ഉൽവിക്കുന്നതും സാധാരണ 
ഗതിയി ൽ ജില്ലാ കോടതിയിൽ ആരംഭിക്കാവുന്നതുമായ എല്ലാമാ ഏതെങ്കി 
ലുമോ തരത്തിലുള്ളതോ ആയ നടപടി കൾ ജില്ലാ 

ജഡ്ജി 

ഇരിക്കുന്നിട 
അല്ലാതെയുളള ഒരു സ്ഥലത്തുളള അതേ കോടതിയുടെ ഒരു അഡിഷണൽ 
ജില്ലാക്കോടതിയിൽ ആരംഭിക്കുന്നതിനോ 

ഏതെങ്കിലും ജില്ലാ 
ജഡ്ജിയേയോ, സാബാർഡിനേറന്ന് ജഡ്ജിയായാ മുൻസിഫിനേയോ ഒരു 
( സ്മാൾക്കോസ കോടതിയിലെ ജഡ്ജിയുടെ അധികാരം 1 ഏൽപ്പിച്ചു 
കൊടുക്കുകയോ ചെയ്യുക എന്നീ ആവശ്യങ്ങൾക്കാണ് ആക്ററിന്റെകീഴിൽ 
വിജ്ഞാപനങ്ങൾ പുറപ്പെടുവിക്കേണ്ടിയിരുന്നത്. 

ആകൗററിൻകീഴിൽ പുറപ്പെടുവിക്കേണ്ടതായ വിജ്ഞാപനങ്ങൾ സാധാരണ 
സ്വഭാവത്തോടുകൂടിയതാണ്. ആയതിനാൽ ആക്ററിൻകീഴിൽ പുറപ്പെടു 
വിക്കുന്ന വിജ്ഞാപനങ്ങൾ നിയമസം മുമ്പാകെ വയ്ക്കുന്നതിന് വ്യവസ് 

യ്യണ്ട ആവശ്യമില്ലെന്ന് ക ര ത ത ന്നു . അതുകൊണ്ട്, ആക്റിൻകീഴിൽ 
ഉണ്ടാക്കുന്ന ചട്ടങ്ങൾ മാത്രം നിയമസഭ മുമ്പാകെ വയ °ക്കുന്നതിന് വ്യവസ്ഥ 
ചെയ്യാൻ ഉദ്ദേശിക്കുന്നു . ഈ ആവശ്യത്തിലേക്ക്ഉദ്ദേശിച്ചുകൊണ്ടുളളതാ ണീ 
വിൽ, 

ധനകാര്യ മെമ്മോറാണ്ടം 
ബിൽ നിയമമാക്കുകയും പ്രാബല്യ ത്തിൽ കൊണ്ടുവരുകയും ചെയ്താൽ 
സംസ്ഥാന സഞ്ചിതനിധിയിൽ നിന്നു . യാതൊരു ചെലവും ഉണ്ടാകുന്നതല്ല . 

കെ , എം , മാണി, 
( ശരിയർജ °re) 

ററി, പി , സരോജം, 
അണ്ടർ സെക്രട്ടറി ( ട്രാൻസ്മിഷൻ). 


അഥവാ 


